Regn . No . KERBIL /2012 / 45073 
- dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No. KL / TV ( N ) /634/ 2012 -14 


GOVERN 


കൾ 


ാൾ 


രള സർക 
WENT OF 


KERALA 


tl cf Kk dov 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2014 നവംബർ 18 
18th November 2014 

1190 വൃശ്ചികം 2 
2nd Vrischikam 1190 
1936 കാർത്തികം 27 
27th Karthika 1936 


നമ്പർ 

} 45 
- No . 1 


Vol. III 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


KOTTAYAM DISTRICT 


- ലേല പരസ്യം 


നമ്പർ സി - 6487 / 2012 . 


2014 ഒക്ടോബർ 18 . 


അടച്ച് ലേലം സ്ഥിരപ്പെടുത്തിയതിനു ശേഷം തടി നീക്കം 
ചെയ്യേണ്ട തു മാ ണ്. ടി ലേലം മറ്റ് സർക്കാർ ലേലത്തിന്റെ 
നിബന്ധനകൾക്ക് വിധേയമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ 
കോട്ടയം റവന്യൂ ഡിവി ഷ ണൽ ആ ഫീ സ്, കോട്ടയം 
താലൂക്കാഫീസ്, നാട്ടകം വില്ലേജാഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് 
അറിയാവുന്നതാണ്. 


കോട്ടയം താലൂക്കിൽ നാട്ടകം വില്ലേ ജാ ഫീസ് 
പ്രവർത്തിക്കുന്ന നാട്ടകം വില്ലേജിൽ ബ്ലോക്ക് 18 - ൽ റീസർവെ 
587 /8 - ൽപ്പെട്ട 0. 1580 ഹെക്ടർ വസ്തുവിൽ നിന്നും ചെങ്ങന്നൂർ 
മൂവാറ്റുപുഴ എം . സി . റോഡ് വികസനത്തിനായി കൈമാറേണ്ട 
54 ച . മീ . സ്ഥലത്ത് നിൽക്കുന്ന തേക്ക്- 2 , ആഞ്ഞിലി - 1 , 
തെങ്ങ്-1 എന്നീ മരങ്ങൾ എം . സി . റോഡ് വികസനത്തിനായി 
മുറിച്ച് മാറ്റേണ്ടതായി കാണുന്നു. ആകയാൽ പ്രസ്തുത മരങ്ങൾ 
26 - 11- 2014 - ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നാട്ടകം വില്ലേജാഫീസിൽ 
വച്ച് റ വ ന ഡിവി ഷ ണൽ ആ ഫീ സ റോ , അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ പരസ്യലേലത്തിൽ 
വിൽക്കുന്നതാണ്. 

ലേലത്തിൽ പങ്കെടുക്കു ന്ന വർ - 5,000 നിരതദ്രവ്യം 
കെട്ടിവയ്ക്കേണ്ടതും ലേലം പിടിയ്ക്കുന്നആൾ മൊത്തം 
തുകയുടെ 1/ 3 ഭാഗ വും , മുഴു വൻ തുകയുടെ വിൽപ്പന 
നികു തിയും അപ്പോൾതന്നെ അട യ് ക്കേ ണ്ടതും ബാക്കി 
തുക ലേം സ്ഥിര പ്പെ ടു ത്തുന്ന തീയതി മുതൽ 30 
ദിവസത്തിനകം അടച്ച് രസീത് വാങ്ങേണ്ടതും, തുക മുഴുവനും 


തടി വിവരം 
തേക്ക് - 2 
ആഞ്ഞിലി - 1 

തെങ്ങ് - 1 
ആകെ തുക. - 73,202 


റവന്യൂ ഡിവിഷണൽ ആഫീസ്, 
- മിനി സിവിൽ സ്റ്റേഷൻ, 

കോട്ടയം. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ 

ആഫീസർ. 


